Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


E - 


GOVERNS 


കേ 


രള സർ 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th December 2012 
2012 ഡിസംബർ 4 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Agrahayana 1934 
1934 അഗഹായനം 13 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ബി1 - 8014 / CR - 1 


2012 ഏപ്രിൽ 28 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 8014/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആലപ്പുഴ ജില്ല , അമ്പലപ്പുഴ താലൂക്ക്, 
പുന്നപ്ര വില്ലേജ്, വണ്ടാനം മുഹി യു ദ്ധീൻ മസ്ജിദ് 
റീസർവെ 66 / 10 - 1- ൽപെട്ട 1.42 ആർ വസ്ത്രവും അതിനോട് 
ചേർന്നുള്ള ചെറിയ വീടും പരസ്യലേലം വഴി വിൽപന നടത്തു 
ന്നതിനും മേൽ മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്ന റീസർവെ 
6/ 13 / 1- ൽപെട്ട 9 സെന്റ് വസ്തു വാങ്ങുന്നതിനുമുള്ള അനുമതി 
ക്കായി വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


നമ്പർ WS. 6- 4829/ 12 . 

2012 നവംബർ 9. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 5643 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈരാറ്റുപേട്ട് പുതുപ്പള്ളി ഷേക്ക് പരീത് 
ഔലിയ മഖാമിന് 97 -ാം നമ്പർ പട്ടപ്രകാരം സിദ്ധിച്ചതും 
ഈരാറ്റുപേട്ട വില്ലേജിൽ സർവെ 139 / 1,5,7,8,11, 15 ,25,26, 131/7 ,133 / 10 
നമ്പരുകളിൽപ്പെട്ട തു മായ 91.09 ആർ സ്ഥലത്ത് 1 കോടി 
58 ലക്ഷം രൂപ ചെലവിൽ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് 
നിർമ്മിക്കുന്നതിനും ടി നിർമ്മാണച്ചെലവിലേക്കായി കേന്ദ 
വഖഫ് കൗൺസിലിൽ നിന്നും 95,00 ,000 ( തൊണ്ണൂറ്റിഅഞ്ച് 
ലക്ഷം) രൂപ ലോണെടുക്കുന്നതിനും വേണ്ടി മേൽ വഖഫ് 
ചെയർമാൻ ബോർഡിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

ആയതിനാൽ ടി വസ്തുവിൽ ആശുപ്രതിയുടെ പുതിയ 
ബ്ലോക്കിന്റെ നിർമ്മാണച്ചെലവിലേക്കായി 95 ലക്ഷം രൂപ കേന്ദ 
- വഖഫ് കൗൺസിലിൽ നിന്നും ലോണെടുക്കുന്നത് സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ 
നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധ 
പ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, നിയർ ഇന്റർ നാഷണൽ 
സ്റ്റേഡിയം, വി . എ . പി . റോഡ്, കലൂർ, കൊച്ചി എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമ 
യപരിധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായ 
ങ്ങളും നിർദ്ദേശങ്ങളും ബോർഡ് പരിഗണിക്കുന്നതല്ല എന്ന 
വിവരംകൂടി അറിയിക്കുന്നു . 


ആയതിനാൽ മേൽ വസ്തു വിൽക്കുന്നതും വാങ്ങുന്നതും 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
നിർദ്ദേശമോഉണ്ടെങ്കിൽ ആയത് 15 ദിവസത്തിനകം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
വി. ഐ . പി . റോഡ്, കലൂർ, കൊച്ചി - 17 എന്ന വിലാസത്തിൽ 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 


നിശ്ചിത സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതല്ലെന്നും 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ആഫീസ്, 
വി . ഐ . പി. റോഡ്, 

( ഒപ്പ്) 
കലൂർ, കൊച്ചി- 682 017 . ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


